Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg . No. KL /TV ( N )/634/ 2012 -14 


GOVERN 


ക 


ാർ 


രള സർക് 
WMENT OF 


KERAL 


- 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഫെബ്രുവരി 25 
25th February 2014 

- 1189 കുംഭം 13 
13th Kumbham 1189 
1935 ഫാൽഗുനം 6 
6th Phalguna 1935 


Vol. III 


| 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Collegiate Education Department 


ദർഘാസ് പരസ്യം 


(1) 


നമ്പർ എ1-521/2013 (1). 


2014 ഫെബ്രുവരി 3. 


അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ തപാലിൽ 
ലഭി ക്കു വാൻ പിൻ സി പ്പാൾ, എൻ. എം . എസ്. എം . 
ഗവൺമെന്റ് കോളേജ്, കൽപ്പറ്റ, പുഴമുടി, പി. ഒ. വയനാട്, 
കേരളം, പിൻ- 673 122 എന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. 


- കൽപ്പറ്റ എൻ. എം .എസ്. എം . ഗവൺമെന്റ് കോളേജിൽ 
2013- 14 വർഷത്തേക്ക് കോളേജിലെ മാസ്സ് കമ്മ്യൂണിക്കേഷൻ 
വിഭാഗ ത്തിലേക്കുള്ള ഉപക ര ണ ങ്ങൾ വാങ്ങുന്നതിലേക്ക് 
അംഗീകൃത സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക - 2,77,000. 


നിരതദ്രവ്യം - 1 %. 


ദർഘാസ് ഫോറത്തിന്റെ വില : 


അസ്സൽ- 624. 

ഡ്യൂപ്ലിക്കേറ്റ്- 312. 
ദർ ഘാ സു കൾ “ 2013 - 14 വർഷ ത്തേക്ക് കൽപ്പറ്റ 
എൻ. എം . എസ്. എം . ഗവൺമെന്റ് കോളേ ജി ൽ മാസ്സ് 
കമ്മ്യൂണിക്കേ ഷൻ വിഭാഗത്തിലേക്കുള്ള ഉപക ര ണ ങ്ങൾ 
വാങ്ങുന്നതിനുള്ള ദർഘാസുകൾ എന്ന തലക്കെട്ടോടുകൂടി 
പ്രിൻസിപ്പാൾ, എൻ. എം . എസ്. എം . ഗവൺമെന്റ് കോളേജ്, 
കൽപ്പറ്റ, പുഴമുടി, പി. ഒ. വയനാട്, കേരളം, പിൻ- 673 122 എന്ന 
വിലാ സ ത്തിൽ ലഭിച്ചിരിക്കേണ്ടതാ ണ് . ദർഘാ സു കൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 3 - 3 - 2014, 5 മണിവരെ 
ആയിരിക്കും. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
4-3- 2014 - ന് 11 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവരുടെ 


3 -3 -2014 ഉച്ചയ്ക്ക് 2 മണിവരെ കോളേജ് ഓഫീസിൽനിന്നും 
ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങളുടെ വില വാങ്ങിക്കുന്ന സമയത്ത്തന്നെ അടയ്ക്കേ 
ണ്ടതാണ്. ഒരിക്കൽ ദർഘാസ് ഫോറത്തിനു നൽകിയ തുക 
തിരിച്ച് നൽകുന്നതല്ല . ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, സ്റ്റാമ്പ് 
എന്നിവ ഫോറ ത്തിന്റെ വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . 
വി. പി. പി. ആയി ഫോറം അയയ്ക്കുന്നതല്ല. ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . ഒരോ ദർഘാസിനുമൊപ്പം 100 
വിലയുള്ളമുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പി 
ക്കേ ണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് 
ദർഘാസ് ഫോറം നൽകുന്നതിന് 125 മണിയോർഡർ ആയി 
ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. 

- ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കുവാ 
നുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് 
ഫോറം രജി സ്റ്റേർഡ് തപാലിൽ ലഭിക്കു വാൻ ദർഘാസ് 
ഫോറത്തിന്റെ വിലയും തപാൽ ചാർജ്ജും ഉൾപ്പെടെ 
മണിയോർഡർ ആയി അയയ്ക്കേണ്ടതാണ്. സാധനത്തിന്റെ വില 
നികുതി ഉൾപ്പെടെയുള്ളതായിരിക്കണം. ടെണ്ടറുകൾ വിതരണം 
ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് പേരും വിശദ 
വിവരങ്ങളും കാണിച്ചിരിക്കണം. പ്രാദേശികമായി കൂട്ടി ചേർക്ക 
പ്പെട്ട ഉപകരണങ്ങൾ യാതൊരു കാരണവശാലും 


24 


KERALA GAZETTE 


[ PART III 


- സ്വീകരിക്കുന്നതല്ല . വിതരണം ചെയ്ത് സ്ഥാപിക്കപ്പെട്ട ഉപ 
കരണങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പരിശോധിച്ച് സർട്ടിഫി 
ക്കറ്റ് ലഭിച്ചതിനുശേഷം മാത്രമേ അതിന്റെ വില നൽകുകയു 
ള്ളു . ഏതെങ്കിലുമോ മുഴുവനുമായോ ടെണ്ടറുകൾ സ്വീകരിക്കു 
ന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


No. A1/521 /2013 ( 1). 

3rd February 2014 . 
Sealed tenders are invited for the supply of 
Equipments for Mass Communication Department of 
NMSM Government College, Kalpetta by utilizing the fund 
sanctioned under the Plan Scheme 2013 - 14 . 


they require the stamp paper by post. The rate 
quoted should be including taxes. All government rules 
prevailing will be applicable to the tender. Due to any 
reason of the tender opening day is declared as a holiday 
the tenders will be opened on the next working day at the 
same time. The Principal is empowered to cancel tender 
without assigning any reason thereof. The payment of the 
articles supplied and installed will be effected only after it 
got tested and certified by experts from NIC , or by other 
competent authority . Rates, Sales Tax and condition of 
supply and installation etc . should be clearly stated in 
respect of each item . Tenders should be specifying the 
brand name and specification of the items they intended to 
supply. The tender for offering assembled equipments will 
not be accepted . The successful tenderer should also 
execute an agreement on stamp paper worth 100 and 
deposit sum equivalent 5 % of the value of the contract as 
security deposit for the satisfactory fulfillment of contract. 
More details will be had from the College office during 
working hours. 

DETAILS OF ITEMS 


Estimated Cost - 


2,77,000 . 


Earnest Money Deposit , 1 % of Quoated Amount. 
Cost of tender form : 


Original — 


624 . 


Duplicate — 312 . 
Last date and time of sale of tender form 
3 -3 -2014 , 2 p . m . 


Sl. 


Item and Detailed 

Specification 


Quantity 
Required 


No. 


1 


Handicams 


Last date and time of receipt of tender form 
3 -3 -2014 , 5 p . m . 


HDR - C x 280 E , Exmor R CMOS 
Sensor, 50 ~ Extended Zoom , Optical 
steady shot with active mode, 29 .8 mm 
wide angle lens , 2.7 (6 .86 cm ) wide 
clear photo LCD , 8.9 MP still picture 


3 Nos . 


2 


Still Camera 
EOS 1100 D , 12.2 Mega Pixel. CMOS 
Sensor, 35 mm focal length 
Telepromptor 
Tripode 


3 
4. 


3 » 
1 No. 
3 Nos. 


MMID 2091-521/ 2013 (2 ). 


2014ODLMIUI3. 


Date and time of opening of tender — 4 - 3 - 2014 , 
11 a.m . 

Tender should be superscribed as “ Tender for the 
supply of Equipments for Mass Communication 
Department of NMSM Government College , Kalpetta 
2013 - 2014 ” . Sealed cover should be sent to the Principal, 
NMSM Government College , Kalpetta , Puzhamudi. P. O ., 
Wayanad , Kerala , Pin -673 122 . Late tenders will not be 
accepted. Tenders will be opened in the presence of such 
tenderers or their authorized representatives who may be 
present at that time. 

Intending tenderers may on application to the 
Principal, NMSM Government College , Kalpetta , 
Puzhamudi. P. O ., Wayanad , Kerala , Pin - 673 122 obtain the 
requisite tender forms on which tenders should be 
submitted . The tender forms are not transferable. The cost 
of tender may be remitted either in cash or by money 
order. Cheque , draft, postal orders etc .will not be accepted 
towards the cost of tender forms. No tender forms will be 
sent by VPP . Duplicate tender forms if required will be 
issued on payment. An Earnest Money Deposit of 1 % of 
total value has to be submitted along with each tender 
forms if exempted from EMD, certified copies of the tender 
should enclosed . The cost of the tender forms will not be 
refunded . The tender forms can be had from the office up 
to 2 p .m . on working days either by cash or by Money 
Order . 

An agreement in Kerala stamp paper worth 100 
should be submitted along with each tender form . Firms/ 
Suppliers outside Kerala may sent 125 by money order if 


33088 2000. 290. 2900. 290. Gumožca G38108 
2013 – 14 UD 4 COMO AS A Miseşo , el viesoj, logo , 
ഓൺലൈൻ യു . പി . എസ്. മുത ലാ യ വ വാങ്ങു ന്ന 
തി ലേക്ക് അംഗീകൃത സ്ഥാപ ന ങ്ങ ളിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


COSMO - 14 ,70,000. 
M100 (Bujo - 1 % . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

cromyod 2,288. 
Jod 1,144. 

ദർഘാസു കൾ അടക്കം ചെയ്ത കവറിനു മുകളിൽ 
" 2013- 2014 UDRUGOM BB Body oumbo Z GAG32Icelo 
Amigo, elsjcsol, loloo , 135moeiM 02. 01 . 290 . 
മുതലായവ വാങ്ങുന്നതിലേക്കുള്ള ദർഘാസുകൾ” എന്ന 


Last date and time of receipt of tender form 
4 -3 - 2014, 5 p . m . 


Date and time of opening of tender -- 5 - 3 - 2014, 
11 a . m . 


തലക്കെട്ടോടു കൂടി പ്രിൻസിപ്പാൾ, എൻ. എം. എസ്. എം . 
ഗവൺമെന്റ് കോളേജ്, കൽപ്പറ്റ, പുഴമുടി പി . ഒ ., വയനാട്, 
കേരളം, പിൻ-673 122 എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 4 - 3 - 2014, 
5 മണിവരെ ആയിരിക്കും. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . 5- 3- 2014- ന് 11 മണിക്ക് ഹാജരുള്ള കരാറു 
കാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസ് 
ഫോറ ങ്ങ ൾ തപാ ലിൽ ലഭി ക്കു വാൻ പിൻ സി പ്പാൾ, 
എൻ. എം . എസ്. എം. ഗവൺമെന്റ് കോളേജ്, കൽപ്പറ്റ, പുഴമുടി 
പി. ഒ., വയനാട്, കേരളം, പിൻ - 673 122 എന്ന വിലാസത്തിൽ 
ബന്ധപ്പെടേണ്ടതാണ്. 

4- 3-2014 ഉച്ചയ്ക്ക് 2 മണിവരെ കോളേജ് ഓഫീസിൽനിന്നും 
ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങളുടെ വില വാങ്ങിക്കുന്ന സമയത്ത്തന്നെ അടക്കേ 
ണ്ടതാണ്. ഒരിക്കൽ ദർഘാസ് ഫോറത്തിന് നൽകിയ തുക 
തിരിച്ച് നൽകുന്നതല്ല. ചെക്ക് ഡിമാന്റ് ഡ്രാഫ്റ്റ്, സ്റ്റാമ്പ് 
എന്നിവ ഫോറ ത്തിന്റെ വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . 
വി. പി. പി. ആയി ഫോറം അയയ്ക്കുന്നതല്ല . ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . ഓരോ ദർഘാസിനുമൊപ്പം 100 
വിലയുള്ള മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പി 
ക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് 
ദർഘാസ് ഫോറം നൽകുന്നതിന് 125 മണിയോർഡർ ആയി 
ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. 


Tender should be superscribed as Tender for the 
supply of Computer Laptop , On- Line UPS to 
Governmnent College , Kalpetta 2013- 2014 . Sealed cover 
should be sent to the Principal, NMSM Government 
College , Kalpetta , Puzhamudi P. O ., Wayanad , Kerala , 
Pin -673 122. Late tenders will not be accepted . Tenders will 
be opened in the presence of such tenderers or their 
authorized representatives who may be present at that time. 


- ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കുവാ 
നുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് 
ഫോറം രജിസ്റ്റേർഡ് തപാലിൽ ലഭി ക്കു വാൻ ദർഘാസ് 
ഫോറ ത്തിന്റെ വിലയും തപാൽ ചാർജ്ജും ഉൾപ്പെടെ 
മണിയോർഡർ ആയി അയയ്ക്കേണ്ടതാണ്. സാധനത്തിന്റെ വില 
നികുതി ഉൾപ്പെടെയുള്ളതായിരിക്കണം. ടെണ്ടറുകൾ വിതരണം 
ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് പേരും, വിശദ 
വിവരങ്ങളും കാണിച്ചിരിക്കണം. പ്രാദേശികമായി കൂട്ടി ചേർക്ക 
പ്പെട്ട ഉപകരണങ്ങൾ യാതൊരു കാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല. വിതരണം ചെയ്ത് സ്ഥാപിക്കപ്പെട്ട ഉപകരണങ്ങൾ 
ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചതി 
നുശേഷംമാത്രമേ അതിന്റെ വില നൽകുകയുള്ളൂ.ഏതെങ്കിലുമോ 
മുഴുവനുമായോ ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കു 
ന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Intending tenderers may on application to the 
Principal, NMSM Government College, Kalpetta , 
Puzhamudi P. O ., Wayanad , Kerala , Pin - 673 122 obtain the 
requisite tender forms on which tenders should be 
submitted . The tender forms are not transferable. The cost 
of tender may be remitted either in cash or by money 
order. Cheque, draft, postal orders etc. will not be accepted 
towards the cost of tender forms. No tender forms will be 
sent by VPP. Duplicate tender forms if required will be 
issued on payment. An Earnest Money Deposit of 1 % of 
total value has to be submitted along with each tender 
forms if exempted from EMD, certified copies of the tender 
should enclosed . The cost of the tender forms will not be 
refunded . The tender forms can be had from the office 
up to 2 p .m . on working days either by cash or by 
Money Order. 

- An agreement in Kerala Stamp Paper worth 100 
should be submitted along with each tender form . Firms/ 
Suppliers outside Kerala may sent 125 by money order if 
they require the stamp paper by post. The rate quoted 
should be including taxes. All government rules prevailing 
will be applicable to the tender. Due to any reason of the 
tender opening day is declared as a holiday the tenders 
will be opened on the next working day at the same time. 
The Principal is empowered to cancel tender without 
assigning any reason thereof. The payment of the articles 
supplied and installed will be effected only after it got 
tested and certified by experts from NIC , or by other 
competent authority . Rates, Sales Tax and condition of 
supply and installation etc . should be clearly stated in 
respect of each item . Tenders should be specifying the 
brand name and specification of the items they intended to 
supply . The tender for offering assembled equipments will 
not be accepted . The successful tenderer should also 
execute an agreement on stamp paper worth 100 and 
deposit sum equivalent 5 % of the value of the contract as 
security deposit for the satisfactory fulfillment of contract. 
More details will be had from the College office during 
working hours . 


No . A1/ 521/2013( 2 ). 

3rd February 2014. 
Sealed tenders are invited for the supply of Computer, 
Laptop , On - Line UPS etc . to N . M . S . M . Government 
College, Kalpetta by utilizing the fund sanctioned under 
the Plan Scheme 2013 - 14 . 


Estimated Cost - 14, 70 , 000 . 
Earnest Money Deposit - 1 % . 
Cost of tender form : 
- Original - 2,288. 

Duplicate - 1,144. 
Last date and time of sale of tender form 
4- 3 -2014, 2 p . m . 


2 


- 7 


, 


KERALA GAZETTE 

[Part III 

| ലഭി ക്കു വാൻ പ്രിൻസിപ്പാൾ, എൻ. എം . എസ്. എം . 
DETAILS OF ITEMS 

ഗവൺമെന്റ് കോളേജ്, കൽപ്പറ്റ, പുഴമുടി പി . ഒ., വയനാട്, 
Item and Detailed 

Quantity 

ക ര 
No. Specification 

Required 

പിൻ- 673 122 എന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. 

5- 3- 2014 ഉച്ചയ്ക്ക് 2 മണിവരെ കോളേജ് ഓഫീസിൽനിന്നും 
| 1 Desktop Computer 

ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
I 3 Processor, 500 GB Hard Disk, 4 GB 

ഫോറങ്ങളുടെ വില വാങ്ങിക്കുന്ന സമയത്തുതന്നെ അടയ്ക്കേ 
RAM , DVD Writer, Optical Mouse , 

ണ്ടതാണ്. ഒരിക്കൽ ദർഘാസ് ഫോറത്തിന് നൽകിയ തുക 
Speakers, 18 .5 " LED Monitor, 

തിരിച്ച് നൽകുന്നതല്ല. ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, സ്റ്റാമ്പ് 
Pre-loaded Operating System 

27 Nos. എന്നിവ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. വി. പി. 
Laptop Computer 

പി . ആയി ഫോറം അയയ്ക്കു ന്ന തില്ല . ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . ഒരോ ദർഘാസിനുമൊപ്പം 100 
I 5 Processor, 640 GB Hard Disk , 4 GB 

വിലയുള്ള മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പി 
RAM , DVD Writer, Optical Mouse, 

ക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് 
15 .5" LED Monitor, Windows 7 Original 

ദർഘാസ് ഫോറം നൽകുന്നതിന് 125 മണിയോർഡർ ആയി 
Operating System 

3 ,, 

ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. 
3 CPU 

- ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കുവാ 
I 3 Processor, 500 GB Hard Disk, 4 GB 

നുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് 
RAM 

ഫോറം രജി സ്റ്റേർഡ് തപാലിൽ ലഭിക്കു വാൻ ദർഘാസ് 

ഫോറ ത്തിന്റെ വിലയും തപാൽ ചാർജ്ജും ഉൾപ്പെടെ 
4 

1 No. 
Online UPS 3 KVA 

മണിയോർഡർ ആയി അയയ്ക്കേണ്ടതാണ്. സാധനത്തിന്റെ വില 
5 Online UPS 5 KVA 

നികുതി ഉൾപ്പെടെയുള്ളതായിരിക്കണം. ടെണ്ടറുകൾ വിതരണം 
6 Portable Hard Disk - 2 TB 

6 Nos. 

ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് പേരും വിശദ 

വിവരങ്ങളും കാണിച്ചിരിക്കണം. പ്രാദേശികമായി കൂട്ടിച്ചേർക്കപ്പെട്ട 
7 A4 Laser Printe 

ഉപ ക രണ ങ്ങ ൾ യാതൊരു കാര ണ വ ശാലും സ്വീക രി 
8 Printer, Scanner cum Photocopier 

ക്കുന്നതല്ല . വിതരണം ചെയ്ത് സ്ഥാപിക്കപ്പെട്ട ഉപകരണങ്ങൾ 

ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചതി 
9 Webcam 

നുശേഷംമാത്രമേ അതിന്റെ വില നൽകുകയുള്ളു. ഏതെങ്കിലുമോ, 
മുഴുവനുമായോ ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കു 

ന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 
നമ്പർ എ1- 521/ 13 (3 ). 

2014 ഫെബ്രുവരി 3 . 
-- കൽപ്പറ്റ എൻ. എം . എസ്. എം. ഗവൺമെന്റ് കോളേജിൽ 

No. A1/ 521/ 2013 ( 3 ) 

- 3rd February 2014 
2013 - 14 വർഷത്തേക്ക് സ്മാർട്ട് ബോർഡ്, പ്രൊജക്ടർ മുതലായ 

Sealed tenders are invited for the supply of Smart 
ഉപക ര ണ ങ്ങൾ വാങ്ങുന്നതിലേക്ക് അംഗീകൃത സ്ഥാപന Board , Projectors to Government College , Kalpetta by 
ങ്ങളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . utilizing the fund sanctioned under the Plan Scheme 

2013- 2014. 
അടങ്കൽ തുക - 4,40, 000. 

Estimated cost -- 4 ,40, 000 . 
നിരതദ്രവ്യം - 1 %. 

Earnest Money Deposit — 1 % . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

Cost of tender form : 
അസ്സൽ - 936. 

- Original - 936 . 
പകർപ്പ് - 520. 

Duplicate — 520 . 
ദർഘാ സു കൾ അടക്കം ചെയ്ത് കവറിനുമുകളിൽ 
“2013 - 2014 വർഷത്തേയ്ക്ക് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജി 

Last date and time of sale of tender form 
ലേക്ക് സ്മാർട്ട് ബോർഡ്, പ്രോജക്ടർ മുതലായ ഉപകരണങ്ങൾ 

5 -3- 2014, 2 p . m . 
വാങ്ങുന്നതിലേക്കുള്ള ദർഘാസുകൾ എന്ന തലക്കെട്ടോടുകൂടി 

Last date and time of receipt of tender form 
പ്രിൻസിപ്പാൾ, എൻ. എം . എസ്. എം . ഗവൺമെന്റ് കോളേജ്, 5-3- 2014, 5 p . m . 
കൽപ്പറ്റ, പുഴമുടി പി . ഒ., വയനാട്, കേരളം, പിൻ- 673 122 എന്ന 

Date and time of opening of the tender form — 
വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരി 

6 - 3 - 2014, 11 am. 
ക്കുന്ന അവസാന തീയതി 5 -3 - 2014 , 5 മണിവരെ ആയിരിക്കും. 
വൈകിക്കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 6-3- 2014 - ന് 

Tender should be superscribed as “ Tender for the 

supply of Smart Boards and Projectors to Government 
11 മണിക്ക് ഹാജരുള്ള കരാ റു കാ രു ടെയോ അ വരുടെ 

College, Kalpetta 2013 - 2014 , Sealed cover should be sent 
അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 

to the Principal, NMSM Government College, Kalpetta , 
പരിശോധിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ തപാലിൽ 

Puzhamudi P. O ., Wayanad , Keralam , Pin -673 122 . 


നമ്പർ എ1- 521/ 2013 ( 4). 


| 2014 ഫെബ്രുവരി 3, 


കൽപ്പറ്റ എൻ. എം . എസ്. എം . ഗവൺമെന്റ് കോളേജിൽ 
2013- 14 വർഷത്തേക്ക് പബ്ലിക് അഡസ് സിസ്റ്റം വാങ്ങുന്നതിലേക്ക് 
അംഗീകൃത സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക - 2,50, 000. 


Late tenders will not be accepted . Tenders will be 
opened in the presence of such tenderers or their 
authorized representatives who may be present at that time . 

Intending tenderers may on application to the 
Principal, NMSM Government College, Kalpetta, Puzhamudi 
P. O ., Wayanad , Kerala , Pin - 673 122 obtain the requisite 
tender forms on which tenders should be submitted . The 
tender forms are not transferable . The cost of tender may 
be remitted either in cash or by money order. Cheque , 
draft, postal order etc . will not be accepted towards the 
cost of tender forms. No tender forms will be sent by VPP. 
Duplicate tender forms if required will be issued on 
payment. An Earnest Money Deposit of 1 % of total 
value has to be submitted along with each tender forms if 
exempted from EMD , certified copies of the tender should 
enclosed . The cost of the tender forms will not be 
refunded . The tender forms can be had from the office 
up to 2 p .m . on working days either by cash or by 
Money Order. 

| An agreement in Kerala stamp paper worth 100 
should be submitted along with each tender form . Firms/ 
Suppliers outside Kerala may sent 125 by money order if 
they require the stamp paper by post. The rate quoted 
should be including taxes. All government rules prevailing 
will be applicable to this tender. Due to any reason of the 
tender opening day is declared as a holiday the tenders 
will be opened on the next working day at the same time. 
The Principal is empowered to cancel tender without 
assigning any reason thereof. The payment of the articles 
supplied and installed will be effected only after it got 
tested and certified by experts from NIC , or by other 
competent authority. Rates, Sales Tax and condition of 
supply and installation etc. should be clearly stated in 
respect of each item . Tenders should be specifying the 
brand name and specification of the items they intended to 
supply. The tender for offering assembled equipments will 
not be accepted . The successful tenderer should also 
execute an agreement on stamp paper worth 100 and 
deposit sum equivalent 5 % of the value of the contract as 
security deposit for the satisfactory fulfillment of contract. 
More details will be had from the College Office during 
working hours . 

DETAILS OF ITEMS 


നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ 520. 
പകർപ്പ്- 312 . 
ദർഘാസുകൾ അടക്കം ചെയ്ത് കവറിനു മുകളിൽ 
“2013 -2014 വർഷത്തേക്ക് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലേക്ക് 
പബ്ലിക് അഡസ് സിസ്റ്റം വാങ്ങുന്നതിനുള്ള ദർഘാസുകൾ 
എന്ന തലക്കെട്ടോടുകൂടി പ്രിൻസിപ്പാൾ, എൻ. എം. എസ്. എം. 
ഗവൺമെന്റ് കോളേജ്, കൽപ്പറ്റ, പുഴമുടി പി. ഒ., വയനാട്, 
കേരളം, പിൻ- 673 122 എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 6 - 3 - 2014, 
5 മണിവരെ ആയിരിക്കും. വൈകി കിട്ടുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 7 -3 - 2014- ന് 11 മണിക്ക് ഹാജരുള്ള കരാറു 
കാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസ് 

ഫോറ ങ്ങ ൾ ത പാ ലിൽ ലഭി ക്കു വാൻ, പിൻ സി പ്പാൾ, 
എൻ. എം . എസ്. എം . ഗവൺമെന്റ് കോളേജ്, കൽപ്പറ്റ, 
പുഴമു ടി പി . ഒ ., വയനാട്, കേരളം, പിൻ - 673 122 എന്ന 
വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. 

-- 6 -3 -2014 ഉച്ചയ്ക്ക് 2 മണിവരെ കോളേജ് ഓഫീസിൽനിന്നും 
ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
ഫോറങ്ങളുടെ വില വാങ്ങിക്കുന്ന സമയത്തുതന്നെ അടയ്ക്കേ 
ണ്ടതാണ്. ഒരിക്കൽ ദർഘാസ് ഫോറത്തിന് നൽകിയ തുക 
തിരിച്ച് നൽകുന്നതല്ല. ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, സ്റ്റാമ്പ് 
എന്നിവ ഫോറത്തിന്റെ വില യായി സ്വീക രിക്കു ന്ന ത ല്ല . 
വി. പി . പി. ആയി ഫോറം അയയ്ക്കുന്നതല്ല. ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . ഒരോ ദർഘാസിനുമൊപ്പം 100 
വിലയുള്ള മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പി 
ക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള കമ്പനികളിലേക്ക് 
ദർഘാസ് ഫോറം നൽകുന്നതിന് 125 മണിയോർഡർ ആയി 
ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം നൽകേണ്ടതാണ്. 


| Sl. 
No. 


Item and Detailed 

Specification 


Quantity 
Required 


ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ റദ്ദാക്കുവാ 
നുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. ദർഘാസ് 
ഫോറം രജിസ്റ്റേർഡ് തപാലിൽ ലഭിക്കു വാൻ ദർഘാസ് 
ഫോറത്തിന്റെ വിലയും തപാൽ ചാർജ്ജും ഉൾപ്പെടെ 
മണിയോർഡർ ആയി അയയ്ക്കേണ്ടതാണ്. സാധനത്തിന്റെ വില 
നികുതി ഉൾപ്പെടെയുള്ളതായിരിക്കണം. ടെണ്ടറുകൾ വിതരണം 
ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് പേരും, വിശദ 
വിവരങ്ങളും കാണിച്ചിരിക്കണം. പ്രാദേശികമായി കൂട്ടിച്ചേർക്കപ്പെട്ട 
ഉപ ക ര ണ ങ്ങൾ യാതൊരു കാ ര ണ വ ശാലും സ്വീക രി 
ക്കുന്നതല്ല. വിതരണം ചെയ്ത് സ്ഥാപിക്കപ്പെട്ട ഉപകരണങ്ങൾ 
ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചതി 
നുശേഷം മാത്രമേ അതിന്റെ വില നൽകുകയുള്ളു.ഏതെങ്കിലുമോ, 
മുഴുവനുമായോ ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കു 
ന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


1 


Multimedia Projector 
Resolution: 1024 * 768 XGA , ANSI 
Lumen : 3000 
Interactive Smart Board 
Min . Diagonal size (mm ): 1700 , Aspect 
ratio 4 : 3 


5 Nos . 


28 


KERALA GAZETTE 


[PART III 


No. A1/521/2013 (4 ). 

3rd February 2014 . 
Sealed tenders are invited for the supply of Public 
Address System to Government College , Kalpetta by 
utilizing the fund sanctioned under the Plan Scheme 
2013 - 2014 

Estimated cost - 2 ,50 ,000 . 
Earnest Money Deposit , 1 % . 
Cost of tender form : 

Original — 520 . 

Duplicate — 312. 
Last date and time of sale of tender form 
6 -3- 2014 , 2 p . m . 

Last date and time of receipt of tender form 
6 - 3- 2014 , 5 p . m . 

Date and time of opening of the tender — 7 - 3 -2014 , 
11 a .m . 


supply and installation etc . should be clearly stated 
in respect of each item . Tenders should be specifying the 
brand name and specification of the items they intended to 
supply. The tender for offering assembled equipments will 
not be accepted . The successful tender should also 
execute an agreement on stamp paper worth 100 and 
deposit sum equivalent 5 % of the value of the contract as 
security deposit for the satisfactory fulfillment of contract. 
More details will be had from the college office during 
working hours. 

DETAILS OF ITEMS 


sl. 


Item and Detailed 

Specification 


Quantity 
Required 


No. 


1 Set 


Public Address System (5000 Watts) 
(a) Steady Master Amplifier 
(b ) Speaker cabins (5000 Watts ) 

Including Tutors 

and Woofers -(with stand ) 
(c) Mixer- 16 Channels 
(d ) Microphone (580 -700 ) 
(e ) UHF Codeless (100 Mtrs .) 
(f) Stage Monitors 
(g) Microphone Stand 
(h ) Stage Mic ( 1000 Watts ) 


NMSM Government College, 
Kalpetta , Puzhamudi P . O ., 673 122 
Phone : 04936 204569. 


(Sd .) 
Principal. 


Tender should be superscribed as “ Tender for the 
supply of Public Address System to Governmnent 
College , Kalpetta 2013 - 2014 ”. Sealed cover should be sent 
to the Principal, NMSM Government College, Kalpetta , 
Puzhamudi P . O ., Wayanad , Kerala , Pin -673 122 . Late 
tenders will not be accepted . Tenders will be opened in 
the presence of such tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the 
Principal, NMSM Government College , Kalpetta , 
Puzhamudi P. O ., Wayanad , Keralam , Pin - 673122 obtain 
the requisite tender forms on which tenders should be 
submitted . The tender forms are not transferable . The cost 
of tender may be remitted either in cash or by money 
order. Cheque, draft , postal order etc . will not be accepted 
towards the cost of tender forms. No tender forms will be 
sent by VPP . Duplicate tender forms if required will be 
issued on payment. An Earnest Money Deposit of 1 % of 
total value has to be submitted along with each tender 
forms if exempted from EMD , certified copies of the tender 
should enclosed . The cost of the tender forms will not be 
refunded . The tender forms can be had from the office 
up to 2 p .m . on working days either by cash or by 
Money Order 

An agreement in Kerala stamp paper worth 100 
should be submitted along with each tender form . Firms/ 
Suppliers outside Kerala may sent 125 by money order if 
they require the stamp paper by post. The rate quoted 
should be including taxes . All government rules prevailing 
will be applicable to the tender . Due to any reason of the 
tender opening day is declared as a holiday the tenders 
will be opened on the next working day at the same time. 
The principal is empowered to cancel tender without 
assigning any reason thereof. The payment of the articles 
supplied and installed will be effected only after it got 
tested and certified by experts from NIC , or by other 
competent authority . Rates , Sales Tax and condition of 


